Reg . No. KL / TV (N )/ 12 


C 
Coverminent of Kerala 

193 ) 


KERALA GAZETTE 

EXTRAORDINARY 


PUBLISHED BY AUTHORITY 


17th July 1981 


Vol. XXVI) . Trivandrum , Friday , 


[ No. 565 


26th Ashadha 1903 


കേരള നിയമസഭാ സെക്രട്ടേറിയററ് 


വിജ്ഞാപനം 


നമ്പർ 6569 / എൽ.എ . 4/80 . 

തിരുവനന്തപുരം, 1981 ജൂലായ് 17. 
കേരള നിയമസഭയുടെനടപടിക്രമവും കാര്യനിർവ്വഹണവും സംബന്ധിച്ച 
ചട്ടങ്ങളിലെ 69 -ാം ചട്ടപ്രകാരം 19 81 - ലെ 

കേരള പൊതു വിൽപ്പന 
നികുതി ( ഭേദഗതി) ബിൽ ഉദ്ദേശകാരണങ്ങളുടെ വിവരണത്തോടും ധനകാര്യ 
മെമ്മോറാണ്ഡത്തോടും കൂടി (പസിദ°ധപ്പെടുത്തുന്നു . 


ഡോക്ടർ ആർ. പ്രസന്നൻ, 

സെക്രട്ടറി , 
നിയമസഭ. 


PRINTED AND PUBLISHED BY THE S. G. P. AT THE GOVERNMENC PRESS, 

TRIVANDRIM . 1981. 
33 ] 261 0 1 MC 


ആറാം കേരള നിയമസഭ 


ബിൽ നമ്പർ 84 


1981 - ലെ കേരള പൊതു വിൽപ്പന നികുതി 

( ഭേദഗതി) ബിൽ 
1963- ലെ കേരള പൊതു വിൽപ്പന നികുതി ആക്ററ് വീണ്ടും ഭേദഗതി 
ചെയ്യുന്നതിനുളള 

ഒരു 
ബിൽ 


പീഠിക . - 1963 - ലെ കേരള പൊതു വിൽപ്പന നികുതി ആക്റന് താഴെപ്പറ 
യുന്ന ആവശ്യങ്ങൾക്കായി വീണ്ടും ഭേദഗതി ചെയ്യുന്നത് യുക്തമായിരിക്കയാൽ; 

ഇൻഡ്യൻ റിപ്പബ്ലിക്കിന്റെ മുപ്പത്തിരണ്ടാം സംവൽസരത്തിൽ താഴെപ്പറയും 
പ്രകാരം നിയമമുണ്ടാക്കുന്നു : 
1 . ചുരുക്കപ്പേരും ( പാരംഭവും - ( 1) ഈ 

ആക്ററിന് 1981 - ലെ 
കേരള പൊതു വിൽപ്പന നികുതി ( ഭേദഗതി) ആക്ററ് എന്ന് പേർ പറയാം. 

(2 ) ഇത് 1981 ഏപ്രിൽ ഒന്നാം തീയതി പ്രാബല്യത്തിൽ വന്നതായി 
കണക്കാക്കേണ്ടതാണ്. 

2 . 5 -ാം വകുപ്പിൻറ ഭേദഗതി. - 1963 - ലെ കേരള പൊതു വിൽപ്പന 
നികുതി ആക്ററ് (1963 - ലെ 15) (ഇതിനുശേഷം പ്രധാന ആക° റ് എന്നാണ് 
പരാമർശിക്കപ്പെടുക) 

5 -ാം വകുപ്പിൽ 

( എ ) (1) -ാം ഉപവകുപ്പിൽ : "മുപ്പത്തിഅയ്യായിരം രൂപയിൽ 
എന്നതിനുപകരം 

അൻപതിനായിരം രൂപയിൽ എന്നു ചേർക്കേണ്ടതാണ്; 
( ബി ) ( 2) -ാം ഉപവകുപ്പിൽ പതിനായിരം രൂപയിൽ എന്നതിനു 
പകരം പതിനയ്യായിരം രൂപയിൽ എന്നു ചേർക്കേണ്ടതാണ്. 

5 എ എന്ന വകുപ്പിന്റെ ഭേദഗതി. - പ്രധാന ആക്ററ് 5 എ എന്ന 
വകുപ്പിൽ, 

( 2) -ാം ഉപവകുപ്പിൽ മുപ്പത്തിഅയ്യായിരം രൂപയിൽ എന്നും 
പതിനായിരം രൂപയിൽ എന്നുമുളളതിനുപകരം യഥാക്രമം " അൻപതിനാ 
യിരം രൂപയിൽ എന്നും “ പതിനയ്യായിരം രൂപയിൽ എന്നുംചേർക്കേണ്ട 
താണ്; 

( ബി ) ( 3) -ാം ഉപവകുപ്പിൽ മുപ്പത്തിഅയ്യായിരം രൂപ - എന്നും 
: നാൽപ്പതിനായിരം രൂപ എന്നുമുളളതിനു പകരം യഥാക്രമം അൻപതി 
നായിരം രൂപ എന്നും "അൻപത്തിഅയ്യായിരം രൂപ എന്നും ചേർക്കേണ്ട 
"താണ്. 
33/ 2610/ MC . 


3 . 


2 


രൂപയിൽ 


4 . 7 -ാം വകുപ്പിന്റെ ഭേദഗതി. - പ്രധാന ആക്ററ് 7 -ാം വകുപ്പ് (1) 
ഉപവകുപ്പിൽ മുപ്പത്തിഅയ്യായിരം രൂപയിൽ എന്നും നാൽപതിനായിരം 

എന്നുമുളളതിനുപകരം യഥാക്രമം “അൻപതിനായിരം രൂപയിൽ 
എന്നും " അൻപത്തിഅയ്യായിരം രൂപയിൽ എന്നും ചേർക്കേണ്ടതാണ്. 
5 . 13 -ാം വകുപ്പിൻറ ഭേദഗതി. - പധാന ആക്ററ് 13 -ാം വകുപ്പിൽ - 

(1) -ാം ഉപവകുപ്പിൽ ""മുപ്പത്തിഅയ്യായിരം രൂപയിൽ എന്ന 
തിനുപകരം അൻപതിനായിരം രൂപയിൽ എന്നു ചേർക്കേണ്ടതാണ്. 

( ബി ), ( 2) -ാം ഉപവകുപ്പിൽ പതിനായിരം രൂപ എന്നതിനുപകരം 
"പതിനയ്യായിരം രൂപ എന്നു ചേർക്കേണ്ടതാണ്. 

6 . 17 -ാം വകുപ്പിന്റെ ഭേദഗതി. - പധാന ആക്ററ് . 17 -ാം വകുപ്പിൽ 
( 8) -ഉം (6) -ഉം ഉപവകുപ്പുകളിൽ ഒരു ലക്ഷം രൂപയിൽ എന്നതിനുപകരം 
“ ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപയിൽ എന്നു ചേർക്കേണ്ടതാണ് . 

7 . 18 -ാം വകുപ്പിന്റെ ഭേദഗതി. - പധാന ആക്ററ് 18 -ാം വകുപ്പ് (23 ) 
എന്ന ഉപവകുപ്പിൽ ഒരു ലക്ഷം രൂപയിൽ എന്നതിനുപകരം ഒരു ലക്ഷത്തി 
അൻപതിനായിരം രൂപയിൽ എന്നു ചേർക്കേണ്ടതാണ്. 
8 . ഒന്നാം പട്ടികയുടെ ഭേദഗതി. - പ്രധാന ആക° ററ് ഒന്നാം പട്ടികയിൽ - 

( എ ) (4) -ാം കോളത്തിലെ കുറിപ്പിൽ 36 -ാം കമനമ്പരിന് എതിരെ 
യുളള 

2011 

എന്ന അക്കത്തിനു പകരം എന്ന അക്കം ചേർക്കേണ്ടതാണ്; 
( ബി ) - ( 2) -ാം കേരളത്തിലെ കുറിപ്പിൽ101 -ാം ( കമനമ്പരിന് എതിരെ 

"ഉൽപാദിപ്പിക്കപ്പെട്ട എന്ന വാക്കുകൾക്കുശേഷം ""മില്ലിലോ കൈത്തറി 
യിലോ 

എന്ന വാക്കുകൾ ചേർക്കേണ്ടതാണ്. 
9 , 

മൂന്നാം പട്ടികയുടെ - ഭേദഗതി. - പ്രധാന ആക്ററ്;മൂന്നാം പട്ടികയിൽ 
3 -ാം കമനമ്പരിനെതിരെയുളള ഇനത്തിൽ താഴെപ്പറയുന്നത് അവസാനം ചേർ 
ക്കേണ്ടതാണ്, അതായത്: 
മിൽ നൂലുകൊണ്ട് 

മുഴുവനായോ ഭാഗികമായോ കൈത്തറിയിൽ 
നെയ്യുന്ന സിൽക്ക് തുണികൾ ഒഴികെയുളളവ 


!! 


യുളള 


" ഉദ ° ദേശകാരണങ്ങളുടെ വിവരണം 
ധനകാര്യമന്തി 1981 മാർച്ച് 20 -ാം തീയതി അദ്ദേഹത്തിന്റെ ബഡ്ജ 
ററ് പ്രസംഗത്തിൽ വിൽപന നികുതി സംബന്ധിച്ച് താഴെ പറയുന്ന നിർദ്ദേശ 
ങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നു : 

( 1) ബഹുമുഖ വിൽപന നികുതിചുമത്താവുന്ന സാധനങ്ങളെ സംബ 
ന്ധിച്ച് വിൽപന് നികുതി ചുമത്തുന്നതിൽനിന്നുമുള്ള ഒഴിവാക്കൽ. പരിധി 
പ്പത്തയ്യായിരം രൂപയിൽ നിന്നും അൻപതിനായിരം രൂപയായി ഉയർത്തുന്ന 
താണ്, 


( 2 ) ഏകമുഖ വിൽപ്പന നികുതി ചുമത്താവുന്ന സാധനങ്ങളുടെ 
കാര്യത്തിൽ വിൽപ്പന നികുതിയിൽനിന്നുമുള്ളഒഴിവാക്കൽ പരിധി പതിനായിരം 
രൂപയിൽ നിന്നും പതിനയ്യായിരം രൂപയായി ഉയർത്തുന്നതാണ്. 
( 3) 

മൊത്ത തുകയാക്കി നികുതി കൊടുക്കുന്നതിന് സൗകര്യം ലഭിച്ചി 
ട്ടുളള സംഗതിയിൽ അതിന്റെ പരിധി നാൽപ്പതിനായിരം രൂപയിൽ നിന്നും 
അൻപത്തയ്യായിരം രൂപയായി ഉയർത്തുന്നതാണ്. 


( 4 ) ലഘൂകരിച്ച നികുതിചുമത്തൽ സം ( പദായത്തിന്റെ കാര്യത്തിൽ 
ഒരു വർഷത്തെ മൊത്ത വിൽപ്പനയുടെ പരിധി ഒരു ലക്ഷം രൂപയിൽ നിന്നും 
ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപയായി ഉയർത്തുന്നതാണ്; 
( 6 ) 

ഇൻഡ്യൻ നിർമ്മിത വിദേശ മദ്യത്തിൻമേലുളള വിൽപ്പന നികുതി 
നാൽപ്പതു ശതമാനത്തിൽ നിന്നും അമ്പതു ശതമാനമായി വർദ്ധിപ്പിക്കുന്ന 
താണ്; 


( 6) 

സംസ്ഥാനത്തിനു പുറത്തുനിന്നും വിൽപ്പനയ്ക്കായി കൊണ്ടു 
വരുന്ന കൈത്തറി സിൽക്ക്തുണിത്തരങ്ങൾക്ക് ഏഴുശതമാനം ഏകമുഖവിൽപ്പന 
നികുതി ചുമത്തുന്നതാണ്; 
2 , 

സംസ്ഥാനത്തിനു പുറത്തുനിന്നും വിൽപ്പനയ്ക്കായി ഈ സംസ്ഥാന 
ത്തയ്ക്ക് കൊണ്ടുവരുന്ന കൈത്തറി സിൽക്ക് തുണിത്തരങ്ങൾക്ക് വിൽപ്പന 
നികുതിചുമത്തുന്ന കാര്യം സർക്കാർ അവർക്ക് ലഭിച്ച നിവേദനങ്ങളുടെ വെളിച്ച 
ത്തിൽ വീണ്ടും പരിശോധിക്കുകയും അതനുസരിച്ച് വിൽപ്പന നികുതി ചുമ 
ത്തുന്ന സംഗതിയിൽ സംസ്ഥാനത്തിനു പുറത്തുനിന്നും വിൽപ്പനയ്ക്കുവേണ്ടി 
കൊണ്ടുവരുന്ന കൈത്തറി സിൽക്ക് തുണിത്തരങ്ങൾക്കും സംസ്ഥാനത്തിനകത്ത് 
നിർമ്മിച്ചിട്ടുളളവയ്ക്കും തമ്മിൽ വിവേചനം പാടില്ല എന്ന് തീരുമാനിക്കുക 
യുണ്ടായി. 


3 , 


മേൽപ്പറഞ്ഞ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുവേണ്ടിയുള്ളതാണ് ഈ 
ബിൽ. 


ധനകാര്യ മെമ്മോറാണ്ഡം 


ഈ ബിൽ 

നിയമമാക്കുകയും ( പ്രാബല്യത്തിൽ കൊണ്ടുവരികയും 
ചെയ്താൽ സംസ്ഥാനത്തിന്റെ സഞ്ചിതനിധിയിൽ നിന്നും യാതൊരുവിധ 
ചെലവും ഉണ്ടാകുന്നതല്ല . 


കെ . എം . മാണി. 


16 


Government of Kerala 

1981 


KERALA GAZETTE 

EXTRAORDINARY 
PUBLISHED BY AUTHORITY 


17th July 1981 


[ No. 566 


Vol. XXVI] 


Trivandrum , Friday, 


26th Ashadha 1903 


GOVERNMENT OF KERALA 
Labour (E ) Department 

NOTIFICATION 
G.O.Rt. No. 878 / E1/LBR . 

Dated, Trivandrum , 15th July , 1981. 
S. R. O. No. 859 /81. - In excercise of the powers conferred byclause (a ) of 
sub -section (1) of section 3 of the Minimum Wages Act, 1948 (Central Act 11 
of1948) read with sub -section ( 2) of section 5 thereof,the Government ofKerala 
having considered the advice of the Committee appointed under clause (a) 
of sub-section ( 1) of section 5 of the said Act, and also the advice of the 
Minimum Wages Advisory Board constituted under section 7 of the said Act, 
hereby fix the minimum rates of wages payable to the classes of employees 
employed in units engaged in the manufacture and sale of umbrellas in the 
State asspecified in the Schedule here to annexed the fix the 1st day of August, 
1981, as the date on which the rates shall come into force . 


SCHEDULE 


മാസശമ്പളം 


യന്തൽക്കുത യൂണിററുകളിൽ കട്ടിംഗ് ചെയ്യുന്നവരെ ചെക്കാനിക്കുക 
3507 MO90097 Domu.7.03 57muLOOM COUM007 250 . 0.08.am .. 
33 / 2637/MC 


ബി . (പത്യേകം വിവിധ പ്രകിയകൾ ഓരോ തൊഴിലാളികൾ 

ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ 


ഒരു ഡസന 


1 . 

തുണിക്കുത്ത്മടക്കൽ 
2 . തുണി കട്ടിംഗ് 
3 , പാളി തിരിച്ചിൽ 
4 , മിഷ്യനടി (കവർ തുന്നൽ 
5 . 

ചാപ്പ അടിക്കൽ 
6 . പൗഡർ ഇടൽ, തുടയ്ക്കൽ 
1 . 

ചക്ക്, റണ്ണർ ഫിററിംഗ് 
8 , 

ഇല്ലി തുളയ്ക്കൽ 
9. - ഇല്ലി കോർക്കൽ 
1 0 . 

ഫയിം കെട്ടൽ 
11 . 

കപ്പി അടിക്കൽ 
12 . 

കയററൽ (മൗണ്ടിംഗ്) 
13 . 

നടു തുന്നൽ 
14 . കപ്പ് ഫിററിംഗം 
15 .. ഹാൻറിൽ ഫിററിംഗ് 
16 . 

കുട പരിശോധിക്കൽ 
17. കേപ്പസം ഇടൽ 
18 . 

കേപ്പസിന് ആണിവയ്ക്കൽ 
19 . 

കുടിചുരുട്ടൽ 
20 . പേക്കിംഗ് 
21 . ചക്കിന് ആണിവയ്ക്കൽ 
22 . 

കവറ മടക്കൽ 


22 പെസ 
54 പെസ് 
31 പൈസ 
97 പെസ് 
15 പെസ് 
15 പൈസ 
19 പെസ 
19 പെസ് 
19 പെസ് 
43 പെസ് 
11 പെസ് 
113 പെസ് 
119 പൈസ 
11 പൈസ 
67 പെസ 
17 പൈസ 
11 പൈസ 
17 പൈസ 
17 പെസ 
17 പെസ 
17 പെസ 
17 പെസ 


സി , 


ക്ഷാമബത്ത 


മേൽപ്പറഞ്ഞ അടിസ്ഥാന കുലി പുതിയ പരമ്പരയിൽ 

ഉളള വില 
സൂചികയിൽ 100 പോയിന്റിന് സമാന്തരമായിരിക്കുന്നതാണ്. അതിനു 
പുറമേ ബന്ധപ്പെട്ട ജില്ലാ തലസ്ഥാനത്തെ വിലസൂചിക (പുതിയ പരമ്പര) 
യിൽ 100 പോയിൻറിനു മേൽ വരുന്ന ഓരോ പോയിൻറിനും 6 പൈസപകാരം 
ക്ഷാമബത്ത നൽകേണ്ടതാണ്. മാസശമ്പളക്കാർക്ക് 

പോയിൻറിന 
മുകളിൽ വരുന്ന ഓരോ പോയിൻറിനും 1 ക . 56 പൈസ പ്രകാരം ക്ഷാമബത്ത 
നൽകണം. ഏററവും ഒടുവിൽ പ്രസിദ്ധപ്പെടുത്തിയ വിലസൂചിക അനുസ 
രിച്ച് ക്ഷാമബത്തയിൽ അപ്പോഴപ്പോൾ മാററം വരുത്തേണ്ടതാണ്. 


1 0 0 


മേൽപ്പറഞ്ഞ കൂലി നിരക്കുകൾ , അവാർഡുകൾ , ഒത്തുതീർപ്പു വ്യവസ്ഥ 
കൾ , എഗ്രിമെൻറുകൾ മുതലായവ പ്രകാരം ഇപ്പോൾ നിലവിലുളള കൂലി നിര 
ക്കുകളെ ദുർബലപ്പെടുത്തുന്നതാണ്. എന്നാൽ ഏതെങ്കിലും സ്ഥലത്ത് 
ഏതെങ്കിലും തൊഴിലാളികൾക്ക് ഇപ്പോൾ നിശ്ചയിക്കുന്ന മിനിമം കൂലി 
നിരക്കിൽ കൂടുതൽ കൂലി കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുളള 
തൊഴിലാളികൾക്ക് ആ കൂടുതൽ കൂലി തുടർന്നും നൽകേണ്ടതാണ്. 


3 


ഏതെങ്കിലും സ്ഥലത്ത് വ്യത്യസ്ഥമായ ഒരു ജോലി സമ്പ്രദായം 
നിലവിലുളള പക്ഷം അത്തരം സ്ഥലത്തെ തൊഴിലാളികൾക്ക് അവർ ചെയ്യുന്ന 
മൊത്തം ജോലിക്കുളള വേതനം, ഓരോ ഇനം (പ്രക്രിയയ്ക്കുമെതിരെ കാണിച്ചി 
ട്ടുളള നിരക്കനുസരിച്ച് കണക്കാക്കി നിശ്ചയിക്കേണ്ടതാണ്. 


ഗവർണ്ണറുടെ കൽപ്പന പ്രകാരം , 


സി . പി . നായർ, 
സ്പെഷ്യൽ സെക്രട്ടറി. 


Explanatory Note 
( This does not form part of the notification but is intended to indicate 
its general purport). 

Government vide G.O.Rt. 304 /80 / LBR dated 11-3-1980 added the Employ 
ment in Manufacture and Sale of Umbrella Units to Part-I of the Schedule to 
the Minimum Wages Act, 1948 to fix Minimum Wages for the employees 
employed in this industry . Government now decided to fix Minimum Wages 
in the above employment. 

This notification is intended to achieve the above object. 


PRINTED AND PUBLISHED BY THE S. G. P. AT THE GOVERNMENT PRESS , 

TRIVANDRUM, 1981, 


Reg . No. KL / TV ) /13 


Government of Kerala 

1981 


KERALA GAZETTE 

EXTRAORDINARY 
PUBLISHED BY AUTHORITY 


17th July 1981 


Vol. XXVI) 


Trivandrum , Friday, 


[No. 567 


26th Ashadha 1903 


GOVERNMENT OF KERALA 


Taxes B Department 


NOTIFICATION 


G. O. MS. 63 /81/TD . 

Dated, Trivandrum , 17th July, 1981. 
S. R.O.No. 860 /81.- In exercise of the powers conferred by section 10 of 
the Kerala General Sales Tax Act, 1963 ( 15 of 1963), the GovernmentofKerala 
having considered it necessary in the public interest so to do, hereby make an 
exemption in respect of the tax payable under the said Act on the sale ofN.P.K. 
paddy mixture within the State for use in the cultivation of paddy in the State . 

This notification shall be deemed to have come into force on the 1st day 
of April, 1981. 


By order of the Governor, 

N. KRISHNAN NAIR , 
Special Secretary to Government. 


33/2638 MC. 


2 


Explanatory Note 
( This is not a part of the notification , but is intended to indicate the 
general purport). 

In the Budget Speech for the year 1981-82 the Hon ble Minister of Finance 
announced that as an initial measure to reduce hardship caused to agricul 
turists in generaland paddy cultivators in particular due to abnormal increase 
in price of inputs, the levy of Sales Tax would be waived on the purchase of 
fertilizers by paddy cultivators for cultivation of paddy. The Notification 
is intended to achicve the above object . 


FRENTED AND PUBLISHED BY THE S.G.P. AT TIT COVINNATPRIOR . 

TRIVANDRUN , 1981 


Rrg. No LTV ( N ) / 12 


Government of Kerala 

1981 


KERALA GAZETTE 


EXTRAORDINARY 
PUBLISHED BY AUTHORITY 


17th July 1981 


Vol. XXVI] Trivandrum , Friday , 


[No. 568 


26th Ashadha 1903 


GOVERNMENT OF KERALA 


Agriculture (Forest Special) Department 

NOTIFICATION 
No. 13291/FS2/ 80/ AD . 

Dated, Trivandrum , 12th July , 1981. 
S.R.O.No. 861/81.- In cxercise of the powers conferred by section 17 of 
the Kerala Private Forests (Vesting & Assignment) Act, 1971 ( 26 of 1971) , 
the Government of Kerala hereby make the following rules further to amend the 
Kerala Private Forests (Vestig & Assignment) Rules, 1974 , namely : 

RULES 
1. Short title and commencement.- (1) These Rules may be called the 
Kerala Private Forests ( Vesting and Assignment) Amendment Rules, 1981 

(2 ) They shall come into force at once. 
2. Amendment to the Rule.-I. the Kerala Private Forests (Vesting and 
Assignment) Rules, 1974, to rule 12 , the following proviso shall be added , 
namely 

“ Provided that the Government, if they are satisfied that the assignee 
experiences difficulty to reside in or cultivate the land within the period of six 
months, may extend the period further , for six months at a timeand exceed 
ing two years in the aggregate " . 


By order of the Governor, 

K. L.N. RAO, 
Special Secretary . 


33/2639//MC . 


2 


Explanatory Note 


The Kerala Private Forests (Vesting and Assignment) Rules, 1974 do not 
contain any provision at present empowering Government to grant extension 
of time to the assignees, in case they experience difficulty to reside in or persona . 
lly cultivate the land assigned within the time limit of six months from the 
date of receipt of patta prescribed under rule 12 of the rules. This amendment 
is issued to include necessary provision in the rules for the purpose. 


PUINTEN AND PUBLISHED BY THE S. G. P. AT THE GOVERNMENT PRESS, 

TRIVANDRUM , 1981 


Reg. No. KI.TV ( S )/12 


vernment of Kerala 

ാ 


KERALA GAZETTE 

EXTRAORDINARY 
PUBLISHED BY AUTHORITY 


17th July 1981 


Vol. XXVI] Trivandrum , Friday , 


[ No. 563 


26th Ashadha 1903 


NOTICE 
UNDER SECTION 9 (5 ) OF THE KERALA LAND ACQUISITION ACT, 1961 

(AT 21 of 1962) 
No. E2-925|79 . 

15th July 1981 . 
Notice is hereby given that the Government intend to take possession 
of the landsmentioned in the list below , which are required for a public 
purpose under the Kerala Land Acquisition Act, 1969 (Act 21 of 1962 ). 
All persons interested in the lands are required to appear in person or by 
authorised agent on the date, time and place noted below and to state/ put 
in a statement in writing signed by themselves or their agents showing the 
nature of their respective interests in the lands and the amount and parti. 
culars of their claim to compensation for such interests in the lands and 
their objections, if any, to the measurements made under section 8 of the Act. 
Note: If the persons interested refuse to make a claim to compensation or 

omit without sufficient reasons , to make such claim , the amount 
to be awarded by the Court, in the event of a reference being made 
to it on application made by them shall in no case exceed the amount 

awarded by the Collector under section 11 of the Act. 
താഴെ കൊടുത്തിരിക്കുന്നലിസ്റ്ററിൽ പറഞ്ഞിട്ടുളളതും 1961- ലെ കേരള 
സ്ഥലമെടുപ്പ " ആക °s ( 1962- ലെ 21-ാം ആക °s ) പ്രകാരം ഒരു പൊതു ക്കാര്യ 
ഞിന് ആവശ്യമായിട്ടുളളതുമായ ഭൂമി കൈവശപ്പെടുത്തുവാൻ ഗവൺമെൻറ 
ഉദ ° ദേശിക്കുന്നുവെന്ന് ഇതിനാൽ നോട്ടീസ് നൽകിയിരിക്കുന്നു . പ്രസ്തുത 
ഭൂമിയിൽ അവകാശബന്ധമുളള എല്ലാപേരും, നേരിട്ടോ അധികത ഏജന്റ് 
മൂലമോതാഴെപ്പറയുന്ന തീയതിയിലും സ്ഥലത്തും സമയത്തും ഹാജരാകുകയാ 
മിയിൽ അവരോരോരുത്തർക്കുമുളള അവകാശബന്ധങ്ങളുടെ സ്വഭാവവുംഭൂമി 

33/2599/ S 


അവരാ 


യിൽ അങ്ങനെയുളള അവകാശബന്ധങ്ങൾ സംബന്ധിച്ചിടത്തോളം നഷ 
പ്രതിഫലത്തിന് അവർക്കുളള തേർച്ചയുടെ തുകയും വിവരങ്ങളുംആക°° 
വകുപ്പു 

( പകാരം എടുത്തിട്ടുളള അളവു സംബന്ധിച്ച് വല്ല 
ആക്ഷേപവുമുണ്ടെങ്കിൽ അതും ഏതാണെന്ന് കാണിച്ചുകൊണ്ട് പ്രസ്താവന 
ചെയ്യുകയും 

അവരുടെ ഏജൻറുമാരോ എഴുതി ഒപ്പിട്ട ഒരു 
സ്റേറററുമെൻറ് സമർപ്പിക്കുകയും ചെയ്യണമെന്ന് അവരോട് ആവശ്യപ്പെടുന്നു .. 
കുറിപ്പ്.--അവകാശബന്ധമുള്ളവർ നഷ്ടപ്രതിഫലത്തിന് തേർച്ചചെയ്യാൻ 

കൂട്ടാക്കാതിരിക്കുകയോ, മതിയായ കാരണമില്ലാതെ അങ്ങനെ തേർച്ച 
ചെയ്യാൻ വീഴച 

ചെയ്യുകയോ ചെയ്യുന്നപക്ഷം അവരുടെ 
അപേക്ഷയിൻമേൽ കോടതിക്ക് റഫറൻസ 

അയയ്ക്കുന്ന 
. സംഗതിയിൽ കോടതി വിധിച്ചുകൊടുത്തിടെ തുക യാതൊരു 
സംഗതിയിലും ഭിക്ററ് 11 -ാം വകുപ്പുപ്രകാരം കളക °റാർ 
വിധിച്ചുകൊടുക്കുന്ന തുകയിൽ കവിയാൻ പാടില്ലാത്തതാകുന്നു . 


Date, time and place of appearance - On 26-8-1981 at 11 a . m .: before the 

Special Tahsildar, L. A., (Railways), Trichur , at his Office . 


PARTICULARS OF LANDS 


Block - No.173 


District - Trichur. 


Taluk - Mukundapuram . 


Description - Dry . 
Sy. No. 


Village 


Extent in 
Hectare 


Muringoor 


281 


0.0101 
0.0091 


283 |3-4 
4232-4 


Thekkummuri 


0.0008 


Total 


0.0200 


(Sd. ) 
Special Tahsildar L.A. ( Railways) 


Trichur. 


3 


NOTIFICATIONS 


UNDER SECTION 6 OF THE KERALA SURVEY AND BOUNDARIES Act, 1961 

(ACT 37 of 1961) 


to 


Whereas the Government bave directed the survey of lands comprised 
an survey numbers noted below it is hereby notified under subsection 
( 1 ) of section 6 cf the Kerala Survey and Boundaries Act, 1961, that 
survey operation will be started in the village soon and the survey 
numbers of the village noted below will be demarcated and surveyed ; and that 
every person claiming to be interested in the registered lands situated within 
or adjoining the undermentioned lands is hereby invited attend 
immediately either in person or by agent on the Surveyor. eroployed in the 
locality and also from time to time when called upon for the purpose of 
poinzing out the boundaries and supplying information in connection 
therewith . 

Under subsection ( 2 ) of section 6 of the said Act , this notification shall 
be held to be a valid notice to every person having any interest in the said 
lands. 

Under subsection (3) of section 6 of the above said Act, allthe registered 
wholders are hereby required : 

(a ) to clear within 15 days by cutting down or removing any trees, 

jungle , fences, standing crops or other material obstructions 
the boundaries or other lines, the clearance of which may be 

necessary for the purposes of survey; and 
ib ) to provide labour at such time and for such periods as way 

from time to time be required by furnishing flag holders and 

chainmen ; and 
(c ) to provide suitable survey marks and otherwise to give such 

assistance in the survey as may be demanded under the said Act 

or the rules made thereunder . 
If any person fails to comply with these requisitions under clauses (a ) 
" to (c ) mentioned above, the work will be got done by employing hired 
labour and the cost thereof will be recovered from the defaulters as provided 
in the Act and rules made thereunder. 

(1) 
Ref.A -480/81. 

10th July 1981. 
DETAILS OF LANDS 

District - Ernakulam . 
Taluk - Kanayannoor . 

Village - Ernakulam . 
Survey Numbers - 546 /1 , 547/1 and 551/1 . 


4 


10th July 1981 . 


(2 ) 
Ref.A-505181. 

DETAILS OF LAND 

District - Ernakulam . 
Taluk - Kanayannoor. 
Survey Number - 2365 /7 . 


Village - Eurnakulam 


N. GOPINATHAN , 
Special Tahsildar (L.A.) , Railways 

Ernakulam Junction . 


1961 - ലെ കേരള സർവ്വയും അതിർത്തിയും സംബന്ധിച്ച ആക്ററിലെ 

6 -ാം വകുപ്പു പ്രകാരമുളള പരസ്യം 


താഴെ 


പറയുന്ന 

താലൂക്കിലെ താഴെ പ റ യു ന്ന വി ല്ലേ ജി ലെ 
താഴെ പറയുന്ന സർവ്വ 

നമ്പരുകളിൽപ്പെടുന്ന ഭൂമികളുടെ സർവ്വേ നടത്ത 
ണമെന്ന് ഗവൺമെൻറ് നിർദ്ദേശിച്ചിരിക്കയാൽ ഈ വില്ലേജിൽ സർവ്വ പ്രവർ 
ത്തനങ്ങൾ വേഗംതന്നെ ആരംഭിക്കുന്നതാണെന്നും താഴെ പറയുന്ന വില്ലേജിലെ 
താഴെ പറയുന്ന സർവ്വേ നമ്പരുകൾ അതിർത്തി തിരിച്ച് സർവ്വ ചെയ്യുന്നതാ . 
ണെന്നും 1961 - ലെ കേരള സർവ്വയും അതിർത്തിയും 

സംബന്ധിച്ച് 1 
ആക°ററിലെ 6 (1) -ാം വകുപ്പ് പ്രകാരം ഇതിനാൽ പരസ്യം ചെയ്യുന്നു . 

താഴെ 
പ്പറയുന്നഭൂമികളുടെഉളളിലാ അഥവാ അവയോടുചേർന്ന് സ്ഥിതിചെയ്യുന്ന 
രജിസ്റ്റർ ചെയ്തഭൂമികളിൽ അവകാശമുണ്ടെന്ന് തേർച്ച ചെയ്യുന്നഏതൊരാ 
ളെയും നേരിട്ടോ ഏജൻറു മുഖേനയോ സ്ഥലത്തു ജോലിചെയ്യുന്ന സർവ്വയ 
ുടെ അടുത്തു ഹാജരാകുന്നതിനും അതിരുകൾ കാണിച്ച് കൊടുക്കുന്നതിനും 
അതോടു ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകുന്നതിനും വേണ്ടി അതാതു സമയം. 
ആവശ്യപ്പെടുമ്പോൾ ഹാജരാകുന്നതിനും വേണ്ടി ഇതിനാൽ ക്ഷണിച്ചു . 
കൊളളുന്നു . 

(പസ്തുത ആക്റ്ററിലെ 6 (2 ) -ാം വകുപ്പു പ്രകാരം ഈ പരസ്യം താഴെ 
പറയുന്ന ഭൂമികളിൽ അവകാശബന്ധമുളള ഏതൊരാൾക്കുമുളള സാധുവായ 
നോട്ട്സായി കണക്കാക്കപ്പെടുന്നതാണ്. 

പ്രസ്തുത ആക്ററിലെ 6 ( 3 ) -ാം വകുപ്പു പ്രകാരം രജിസ്ററർ ചെയ്ത 
എല്ലാം കൈവശക്കാരും: 

( എ ) സർവ്വ ചെയ്യുന്നതിനുവേണ്ടി നിർമ്മാർജ്ജനം ചെയ്യേണ്ട: 
ആവശ്യമുണ്ടായേക്കാവുന്ന വല്ല മരങ്ങളോ കുററിക്കാടുകളോ വേലികളോ നിൽ - 
ക്കുന്ന വിളകളോ അഥവാ 

സാരവത്തായ മററു തടസ്സങ്ങളോ 15 ദിവസത്ത 
നകം മുറിച്ചു കളയുകയോ നീക്കം ചെയ്യുകയോ ചെയ്തു അതിരുകളോ മറ്റു , 
ലൈനുകളോ വെടിപ്പാക്കണമെന്നും, 


:ഹ 


( ബി ) കൊടിയിടിക്കുന്നവരെയും ചെയിൻമാൻമാരെയുംനിയോഗിച്ച 
അതതു സമയം ആവശ്യമായേക്കാവുന്ന സമയത്തേക്കും കാലത്തേക്കും തൊഴിലാ 
ളികളെ ഏർപ്പെടുത്തണമെന്നും, 

( സി ) അനുയോജ്യമായ സർവ്വ അടയാളങ്ങൾ നൽകണമെന്നും, മററു 
പകാരത്തിൽ പ്രസ്തുത ആക്റേറാ അതു ( പകാരമുണ്ടാക്കിയിട്ടുളള ചട്ടങ്ങളോ 
അനുസരിച്ച് ആവശ്യപ്പെട്ടേക്കാവുന്ന സഹായങ്ങൾ സർവ്വയ്ക്ക് നൽകണ 
മെന്നും ഇതിനാൽ ആവശ്യപ്പെടുന്നു . 

മേൽപറ ഞ്ഞ ( എ ) മുതൽ ( സി ) വരെയുളള ഖണ്ഡങ്ങൾ ( പകാരമുളള 
ഈ അഭ്യർത്ഥനകൾ അനുസരിക്കുന്നതിൽ ആരെങ്കിലും വീഴ്ച വരുത്തുകയാ 
ണെങ്കിൽ ജോലി കൂലിപ്പണിക്കാരെക്കൊണ്ട് ചെയ്യിക്കുന്നതും ആയതിൻറ 
ചെലവ് ആക°ററിലും അതുപകാരമുണ്ടാക്കിയിട്ടുളള ചട്ടങ്ങളിലും വ്യവസ്ഥ 
ചെയ്തിട്ടുളളതുപോലെ വീഴ്ച വരുത്തിയിട്ടുളളവരിൽ നിന്നും വസൂലാക്കു 
ന്നതുമാണ്. 

(1) 
Ref. A , 480/81. 

1981 ജൂലായ് 10 . 
ഭൂമിയുടെ വിശദവിവരങ്ങൾ 

ജില്ല --എറണാകുളം, 
താലൂക്ക് - കണയന്നൂർ. 

വില്ലേജ് - എറണാകുളം, 
സർവെ നമ്പർ-546 /1, 547/1 , 551/1 

( 2) 
Ref A.50581 . 

1981 ജൂലായ് 10. 
ഭൂമിയുടെവിശദവിവരങ്ങൾ 

ജില്ല - എറണാകുളം. 
താലൂക്ക്- കണയന്നൂർ. 

വില്ലേജ് - എറണാകുളം, 
സർവ്വേ നമ്പർ –2365/ 7 


എൻ. ഗോപിനാഥൻ, 
സ്പെഷ്യൽ തഹശീൽദാർ (എൽ.എ .) , 

റെയിൽ വേസ്, എറണാകുളം. 


കൊച്ചി-16 . 


PRINTED AND PUBLISHED BY THE 8. G. P. AT THE GOVERNMENT PRESS, 

TRIVANDRUM , 1981 
33/ 2599 / s . 


Reg. No.KL, TVD)/ 12 


Government of Kerala 

1981 


KERALA GAZETTE 

EXTRAORDINARY 
PUBLISHED BY AUTHORITY 


ONE 


17th July 1981 


Vol. XXVI] Trivandrum , Friday, 


[No. 564 


26th Ashadka 1903 (Saka ) 


GOVERNMENT OF KERALA 


his 


Public Works (D ) Department 

DECLARATION 
No. 29664 /D1/81 /PW 

Dated , Trivandrum , 16th July, 1981. 
Whereas in exercise of the powers conferred by clause (1) of 
Article 258 of the 

Constitution, the President has, in 
Notification No. 2/4 /63 /Judl. II dated 31-5-1963 entrusted the Govern 
ment of Kerala with their consent, the functions of the Central overnment, 
under the Kerala Land Acquisition Act, 1961 (Act 21 of 1962 ), in relation to 
acquisition of land for the purpose of the Union in the State of Kerala ; 

And whereas, the Government of Kerala are satisfied after considering 
the report made by the Collector under subsection (2 ) of section 5 of the 
Kerala Land Acquisition Act, 1961 ( Act 21 of 1962), that the land specified 
in the Schedule below has to be acquired for a public purpose ; 

The Government of Kerala hereby declare under section 6 
of the Act that the land specified in the Schedule below and 
measuring 3 Hectares 57 Ares 31 sq . m . be the same a little more or less, are 
needed for a public purpose , to wit for constructing the Byepass from 
Kazhakkuttam to Kovalam and under section 7 of the Act direct the Special 
Tahsildar (LA ) NH No. III, Kovalam to take order for the acquisition 
of the land . 

A plan of the land is kept in the office of the Special Tahsildar (LA ) 
NH No. III, Kovalam and may be inspected at any time during office 
hours. 

33/ 2600 / 


2 


ആ 


താഴെ 


ഭരണഘടന 258 -ാം വകുപ്പ് (1) -ാം ഖണ്ഡത്താൽ നൽകപ്പെട്ട അധി 
കാരങ്ങൾ വിനിയോഗിച്ച് രാഷ്ടപതി, യൂണിയൻ ആവശ്യത്തിനായി 
കേരള സംസ്ഥാനത്ത് ഭൂമി വിലയ്ക്കെടുക്കുന്നത് സംബന്ധിച്ചിടത്തോളം 
1961- ലെ കേരള സ്ഥലമെടുപ്പ് ആക ° ററ ” ( 1962- ലെ 21 -ാം ആക°ററ °) പ്രകാരം 
കേന്ദ്രഗവൺമെൻറിൻറെ പ്രവൃത്തികൾ തൻ 31-5-1963 -ാം തീയതിയിലെ 
2/ 4 / 63 /Judl. നമ്പർ പരസ്യ പ്രകാരം കേരള ഗവൺമെൻറിനെ, ഗവൺ 
മെൻറിന്റെ സമ്മതത്തോടുകൂടി ഭരമേൽപ്പിച്ചിരിക്കയാലും ; 

1964- ലെ കേരള സ്ഥലമെടുപ്പ് ആക്ററ് (1962- ലെ 21 -ാം ആക്ററ്) 5 -ാം 
വകുപ്പ് (2) എന്ന ഉപവകുപ്പു പ്രകാരം കളക° ററർ സമർപ്പിച്ച റിപ്പോർട്ട് പരി 
ഗണിച്ചതിൽ, കാണിച്ചിരിക്കുന്ന പട്ടികയിൽ 

വിവരിച്ചിട്ടുളള 
ഭൂമി ഒരു പൊതുക്കാര്യത്തിന് വിലയ്ക്കെടുക്കേണ്ടതാണെന്ന് കേരള ഗവൺ 
മെൻറിന് ബോദ്ധ്യപ്പെട്ടിരിക്കുന്നതിനാലും ; 

കേരള ഗവൺമെൻറ്, താഴെ പട്ടികയിൽ വിവരിച്ചിട്ടുളളതും 3 ഹെക്ടർ 
57 ആർ 31 ച . മീ. വിസ്തീർണ്ണമുളളതുമായ ഭൂമി അത്അത തന്നയോ 
അതിൽ അൽപ്പം കൂടുതലോ കുറവോ ആയിരുന്നാലും വേണ്ടതില്ല , ഒരു 
പൊതുക്കാര്യത്തിന അതായത് 

കഴക്കൂട്ടം കോവളം 

ബൈപാസ്സിൻറ 
നിർമ്മാണത്തിന് ആവശ്യമുണ്ടെന്ന് ആക്ററ് 6 -ാം വകുപ്പു പ്രകാരം ഇതിനാൽ 
( പ്രഖ്യാപിക്കുകയും, ആ ഭൂമി വിലയ്ക്കെടുക്കുന്നതിനുളള ഉത്തരവ് സ്വീകരി 
പ്പാൻ ആക° റ് 7 -ാം വകുപ്പു പ്രകാരം കോവളം നാഷണൽ ഹൈവേ പൊന്നും 
വിലസ്പെഷ്യൽ - തഹസിൽദാർ 

എന്ന ആളോട് നിർദ്ദേശിക്കുകയും 
ചെയ്യുന്നു . 
സ്ഥലത്തിന്റെ പ്ലാൻ കോവളം 

നാഷണൽ ഹൈവേ പൊന്നുംവില 
സ് ഷ്യൽ തഹസീൽദാർ എന്ന ആളുടെ ആഫീസിൽ സൂക്ഷിച്ചിട്ടുണ്ട്. 
ആഫീസ് സമയത്ത് എപ്പോഴെങ്കിലും അത് പരിശോധിക്കുകയും ചെയ്യാം. 


SCHEDULE 


District - Trivandrum . 
Taluk ...Trivandrum . 

| Village - Thiruvallam . 
(Block No. 10 ) 
( The extent given is approximate ) 


Sl. No. 


sy . No, 


Description 


Extent 
H. A. Sq. m . 

( 4) 


(1) 


( 3 ) 


Wet land 


13 


11 


vonWON 


34/ 36-2 
34143-2 
34/43-4 
34 |43-6 
34 /45- B 

34 /45 -A2 
. 34/ 46-2 


00 
03 
06 
02 
07 
03 
15 


54 
20 
00 
75 
05 
03 
18 


2 


31 


53 


2 


3 


(1 ) 


(2 ) 


( 3 ) 


(4 ) 


Wet land 


,, 


97 


Dry land 


39 


8 
9 
10 
11 
12 
13 
14 
15 
16 
17 
18 


99 


Wet land 


Dry land 


99 


20 
21 


39 


7 


99 


93 


> 


35 /9-2 
35 /9-4 
35 /9-5 
36 / 16-3 
36 /16-5 
36 / 16-7 
36 / 16-9 
36 /16-11 
37 /14-2 
37 / 16-2 
38/2 
38/ 3-2 
38 /4-2 
39 / 13-2 
39 / 13-4 
39/ 13-6 
39 /13-8 
39 /13-10 
39 / 13-11 
39 /14-2 
39 / 18-2 
39 /19-2 
39 /20-5 
40 /2-2 
40 /9-2 
40 / 10-2 
40 /11-2 
40 /12-2 
40/ 13 - A 
40 / 13- B 
41/ 1-2 
41/ 1-4 
41/6-2 
62/ 1-3 
62/1-4 
62/2 
62/3-2 
62/4 
62/6-2 
6217-2 
62/10-2 
62/11 
62/12 
62 /13-2 
62/ 14-2 


03 
03 
03 
00 
02 
01 
00 
00 
05 
02 
02 
01 
02 
01 
00 
01 
03 
05 
02 
08 
00 
01 
02 
02 
06 
06 
09 
10 
03 
02 
06 
16 
01 
05 
13 
05 
00 
04 
04 
04 
05 
05 
10 
02 
03 


94 
34 
64 
70 
90 
55 
50 
85 
26 
63 
43 
52 
02 
40 
65 
05 
20 
10 
84 
70 
30 
05 
22 
73 
79 
37 
48 
75 
64 
02 
78 
49 
01 
55 
35 
26 
30 
86 
76 
10 
30 
95 
93 
33 
24 


Wet land 


99 


22 


27 
28 
29 
30 
31 
32 
33 
34 
35 
36 
37 
38 
39 
40 
41 
42 
43 
44 
45 
46 
47 
48 
49 
50 
51" 
52 


9 


3 ) 


Dry’land 


Wet land 


92 


99 


93 


23 


99 


23 


3 


93 


(2 ) 


(3 ) 


Wet land 


9 ) 


29 


53 
54 
55 
56 
57 
58 
59 
60 
61 
t2 
63 
64 
65 
66 
67 
68 


97 


Dry land 
Wet land 
Dry land 
Wet land 


62/15-2 
62 / 16-2 
62/ 21-2 
63 /25-2 
63/26 
63 /27-1 
63 /27-3 
63/53-2 
63/54/2 
63/55-2 
63/56 
63/57-1 
63/57-2 
63/59 
63/63 
63/72-2 
63 /73-2 
63/74 
63 /75-2 
63 /76-2 
63 /77-2 
63/ 78-2 
63/82-3 
71 /7-2 
71/8-1 
71 /8-2 
71 /10-2 
71/12 
71/ 13-2 
71 / 20-2 
71/31-2 
71/32-2 


12 
00 
03 
04 
02 
00 
05 
02 
00 
00 
00 
01 
02 
02 
04 
04 
03 
05 
02 
01 
05 
02 
07 
11 
00 
01 
01 
12 
11 
08 
02 
00 


70 
61 
44 
55 
02 
81 
67 
02 
18 
70 
81 
52 
12 
83 
45 
86 
88 
21 
23 
41 
67 
83 
38 
75 
60 
83 
83 
14 
76 
09 
93 
95 


92 


2 ) 


23 


. 


70 
71 
72 
73 
74 
75 
76 
77 
78 
79 
80 
81 
82 


Dry land 
Wet land 


57 


Wet land 
Dry land 


Wet land 


9 ) 


84 


Total 


3 57 


31 


By order of theGovernor , 

P. SOUMINI, 
Joint Secretary . 


PRINTED AND PURLISHED BY THE S. G. P. AT THE GOVERNMENT PRESS, 

TRIVANDRUM 1981. 


Reg . No. KL/TV ) /11 


government of Katak 

1981 


KERALA GAZETTE 

EXTRAORDINARY 
PUBLISHED BY AUTHORITY 


17th July 1981 
Vol . XXVI] Trivandrum , Friday, 

- [No . 569 
26th Ashadha 1903 (Saka ) 


GOVERNMENT OF KERALA 
Transport, Fisheries and Ports (Transport-B ) Department 

DECLARATION 
No. 15027/ TB2/81 / T.F.& P . 

Dated, Trivandrum , 9th July 1981. 
S. R. O. No. 862/81. - Whereas in exercise of the powers conferred by 
clause (1 ) of Article 258 of the Constitution of India , the President 
has in his Notification No. 2 /4 /63/Judl. II, dated 31-5-1963 entrusted the 
Government of Kerala , with their consent, the functions of the Central 
Government under the Kerala Land Acquisition Act, 1961 (21 of 1962 ), 
in relation to the acquisition of lands for the purpose of the Union in the 
State of Kerala ; 

And whereas, under sub section (1) of section 3 of the Kerala Land Acquisi 
tion Act, 1961 (21 of 1962), Notification No.2319 / TB2/80 / W & T dated the 
29th March , 1980 , has been published as S.R.O. No. 350/80 in the Kerala 
Gazette Extraordinary No. 258 dated the 1st April , 1980 ; 

And, whereas, under subsection (4 ) of section 19 of the said Act, 
the Government of Kerala have directed that in of the urgency of the 
case , the provisions of section 5 of the said Act shall not apply to the lands 
specified in the schedule below ; 
And , whereas, the Government 

satisfied 

that 

the lands 
have to be acquired for a public purpose; 

Now , therefore, the Government of Kerala hereby declare under section 6 
of the said Act that the landsspecified in the schedule below and measuring 

33 /2640/S 


are 


2 


78 Ares and 49 squaremeters be the same a little more or less, are needed for a 
public purpose, to wit for the construction of Ernakulam - Alleppey Broad 
Guage Railway line from chainage 10400 to chainage 27600 and under 
section 7 of the said Act, direct the Special Tabsildar (Land Acquisition ) 
Railways, Shertallai to take order for the acquisition of the said lands . 
Further, under subsection ( 1) of section 19 of the said Act, the 
Government direct that the Collector may take possession of 
the 

date of 
lands on 

days from 
the expiry of fifteen 

the 
publication of the notice mentioned in subsection (1) of section 9 of the 
said Act. 

A plan of the lands is kept in the office of the Special Tahsildar 
(Land Acquisition ) Railways, Shertallai and may be inspected at any time 
during office hours. 

SCHEDULE 

District -- Alleppey. 
Taluk - Shertallai. 

Village - Mararikulam North , 
( Block No.I ) 

( The extent given is approximate ) 
Sl . No. Sy. No. Description 

Extent in 

Are.Sq.m. 
( 1) ( 2 ) 

( 3) 
1 325 /8 -A6 Wet 

01 42 
2 325 / 8 -A7 

02 80 
3 325 /8 -A8 

00 38 
4 325 /8 -A9 

05 29 
325 /8B2 Dry 

02 36 

0280 
7 325/6/8 

00 30 
8 325/6/7 

06 53 
9 325/7/2 

02 07 
10 325/5/3 

06 27 
11. 325/4/3 Wet 

00 83 
12 325/4/4 

01 40 
325/1/7 Diy 

05 50 
14 326/2/2 

01 40 
15 326/3/3 

08 40 
16 326 413 

06 65 
17 326/3/3 

00 10 
18 326/3/6 

08 25 
19 326/3/7 

00 60 
20 281/5/3 

06 75 
21 281/5/4 

00 25 


9 


325/6/5 


? 


22 


9 


21 


93 


2 ) 


9 


3 ) 


3 


(1) 


(2 ) 


(3 ) 


22 
23 
24 
25 


Wet 
Dry 


281 / 9 / A4 
281/ 9 / A7 
281/ 9 / A5 
281/6/2 


00 10 
07 80 
00 20 
00 04 


വ 


Tota ! 


78 49 


Explanatory Note 
( This is not part of the Notification but is intended to bring out the 
general purport) . 

President of India has in Notification No.2/4/63IJudl.II, dated 
31-5-1963 entrusted the Government of Kerala with their consent the 
powers to acquire land for the use of Central Government in the 
State, and it appears to the State Government that the lands mentioned 
in the schedule above are needed for a public purpose viz . for the 
construction of Ernakulam -Alleppey Broad Guage Railway line . 

This declaration is intended for the above purpose . 

എസ്. ആർ. ഓ , നമ്പർ 862/81:-ഇൻഡ്യൻ ഭരണഘടനയുടെ 258-ാം 
അനുച്ഛേദം 1 -ാം ഖണ്ഡംമൂലം നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച് 
ഇൻഡ്യൻ രാഷ്ടപതി 1963 മേയ് 31 -ാം തീയതിയിലെ 2/4/1963 ജുഡീഷ്യൽ II 
എന്ന നമ്പർ വിജ്ഞാപന പ്രകാരം കേരളാ സം സ്ഥാനത്ത് 

യൂണിയൻ ആവ 
ശ്യത്തിനായി ഭൂമി വിലയ്ക്കെടുക്കുന്നത് സംബന്ധിച്ച് 1961- ലെ കേരള 
സ്ഥലമെടുപ്പ്ആക്ററ് (1962 - ലെ 21) അനുസരിച്ചുളള കേന്ദ്ര സർക്കാരിന്റെ 
ചുമതല കേരള സർക്കാരിന് അവരുടെ സമ്മതത്തോടുകൂടി ഭരമേൽപ്പിച്ചിരി 
ക്കുന്നതിനാലും; 
1961 - ലെ കേരള സ്ഥലമെടുപ്പു ആക്ററ് (1962- ലെ 21 ) 3 -ാം 

വകുപ്പു 
1 -ാം ഉപവകുപ്പ് പ്രകാരം 1980 ഏപ്രിൽ 1 -ാം തീയതിയിലെ 258-ാം നമ്പർ 
അസാധാരണ ഗസററിൽ 1980 മാർച്ചു . 29 -ാം തീയതിയിലെ 2319/ ടി . ബി 2/ 80 
ഡബ്ല ആൻറ് ററി എന്ന നമ്പർ വിജ്ഞാപനംഎസ്.ആർ.ഓ. 350/80 എന്ന 
നമ്പരിൽ പുറപ്പെടുവിച്ചിരിക്കുന്നതിനാലും ; 

പസ്തുത ആക്ററ് 19 -ാം വകുപ്പ് (4 )-ാം ഉപവകുപ്പ് പ്രകാരം സംഗതി 
യുടെഅടിയന്തിരസ്വഭാവം പരിഗണിച്ച് (പസ്തുത ആക്ററ് 5 -ാം വകു 
പ്പിലെ വ്യവസ്ഥകൾ താഴെ പട്ടികയിൽ പറഞ്ഞിരിക്കുന്നഭൂമിക്ക് ബാധക 
മാകുന്നതല്ലെന്ന് കേരളസർക്കാർ നിർദ്ദേശിച്ചിരിക്കുന്നതിനാലും; 

പ്രസ്തുത ഭൂമി ഒരു പൊതുക്കാര്യത്തിനായി വിലയ്ക്കെടുക്കേണ്ടതാ 
ണെന്ന് കേരള സർക്കാരിന് ബോദ്ധ്യപ്പെട്ടിരിക്കുന്നതിനാലും; 

ഇപ്പോൾ അതിനാൽ പ്രസ്തുത ആക്റ് 6 -ാം വകുപ്പ് പകാരം 
പട്ടികയിൽ വിവരിച്ചിട്ടുളളതും 

78 ആർ 449 ച : മീററർ 
വിസ്തീർണ്ണം വരുന്നതുമായ ഭൂമി അത് അതതന്നെയോ, അതിൽ അൽപ്പം 
കൂടുതലോ കുറവോ ആയിരുന്നാലും വേണ്ടതില്ല, ഒരു പൊതുകാര്യത്തിന് 


താഴെ 


ആക്റം 


അതായത് എറണാകുളംആലപ്പുഴ ബാഡ്ഗേജു റയിൽപ്പാത നിർമ്മിക്കുന്ന 
തിനു 10400 ചെയിനേജ് മുതൽ 27600 ചെയിനേജ് വരെ ആവശ്യമുണ്ടെന്ന് 
കേരള സർക്കാർ ഇതിനാൽ പ്രഖ്യാപിക്കുകയും, ആ ഭൂമി 

വിലയ്ക്കെടു 
ക്കുന്നതിനുളള ഉത്തരവു സ്വീകരിക്കാൻ പ്രസ്തുത ആക്ററ് 7 -ാം വകുപ്പു 

പകാരം ചേർത്തല് ( ലാൻറ് അക്വിസിഷൻ) സപെഷ്യൽ തഹസീൽ 
ദാരോടു (റയിൽവേ) നിർദ്ദേശിക്കുകയും ചെയ്യുന്നു . 

(പസ്തുത 
9 -ാം വകുപ്പു 

(1) -ാം ഉപവകുപ്പിൽ പറഞ്ഞിട്ടുളള 
നോട്ടീസ് പ്രസിദ്ധപ്പെടുത്തുന്ന തീയതി മുതൽ പതിനഞ്ചുദിവസം കഴി 
ഞഞ്ഞാൽ കളക്ററർക്ക് ആ ഭൂമി 

കൈവശപ്പെടുത്താവുന്നതാണെന്നും 
പസ്തുത ആക്ററ് 19 -ാം വകുപ്പ് (1 ) -ാം ഉപവകുപ്പ് പ്രകാരം സർക്കാർ 
നിർദ്ദേശിക്കുകയും ചെയ്യുന്നു . 
. സ്ഥലത്തിൻറ 

ഒരു പ്ലാൻ ചേർത്തല (ലാൻറ് അക്വിസിഷൻ.) 
സ്പെഷ്യൽ തഹശീൽദാരുടെ ( റയിൽവേയ സം ) ആഫീസിൽ സൂക്ഷിച്ചിട്ടുണ്ട്. 
ആഫീസ് സമയത്ത് എപ്പോൾ വേണമെങ്കിലും അത് പരിശോധിക്കാവുന്ന 
താണ 

പട്ടിക 

ജില്ല - ആലപ്പുഴ. 
താലൂക്ക്- ചേർത്തല . 

വില്ലേജ് -- മാരാരിക്കുളം വടക്ക്. 

ബ്ലോക്ക് നമ്പർ- I. 
( ഏകദേശ വിസ്തീർണ്ണമാണ് കൊടുത്തിട്ടുളളത്) . 
( കമ പ . സർവ്വ നമ്പർ വിവരണം 

വിസ്തീർണ്ണം 
നമ്പർ 

ആർ. ചമീ. 
(1) (2 ) ( 3) 

(4) 
325/8 - എറ നിലം 

01 42 
2 3258- എ 7 

02 80 
3 3258- എൽ 

00 88 
325/ 8 -എഴ 

05 29 
3258- ബി12 പുരയിടം 

02 36 
6 325/6/5 

02 80 
• 7 325| 6 | 8 

00 30 
8 32516/7 

06 53 
9 325/7/2 

02 07 
10 32553 

06 27 
11 - 325| 4 |3 

നിലം 

00 83 
12 325| 4 | 4 

01 40 
13 325/1/7 പുരയിടം 

05 50 
14 326/2/2 

01 40 
15 326/3/3 

08 40 
16 326| 4 | 3 

06 65 
17 326/3/3 

00 10 
18 326/3/6 

08 25 
19 326 | 3| 7 

00 60. 


1 


33 


5 


5 


23 


1 


3 


3 


2 


1 


5 


( 4) 


(1 ) 


( 2 ) 


( 3) 


20 
21 
22 
23 
24 
25 


281/53 
28115,4 
28119) എ 4 
28l| 9 ) എ 7 
281j9| എട 
281/6/2 


പുരയിടം 

::നിലം 
പരയിടം 


06 75 
00 25 
00 10 
07. 80 
00 20 
00 04 


ആകെ 


78 49 


( ഇത 


വിശദീകരണക്കുറിപ്പ് 
വിജ്ഞാപനത്തിൻറ ഭാഗമല്ല . 

എന്നാൽ അതിന്റെ പൊതു 
ഉദ ° ദേശം വ്യക്തമാക്കുന്നതിനുദ° ദേശിച്ചുകൊണ്ടുളളതാണ്. ) 

ഇൻഡ്യൻ രാഷ്ടപതി 31-5-1963 - ലെ 2/4/63 ജുഡീഷ്യൽ II എന്ന നമ്പർ 
വിജ്ഞാപന ( പകാരം കേന്ദ്രസർക്കാരിൻറ ഉപയോഗത്തിലേക്കായി 

ഈ 
സംസ്ഥാനത്ത്ഭൂമി വിലയ്ക്കെടുക്കുന്നതിനുളള അധികാരം കേരളസർക്കാ 
രിനെ അവരുടെ സമ്മതത്തോടുകൂടി ഭരമേൽപ്പിച്ചിട്ടുളളതും മുകളിൽ പട്ടികയിൽ 
പറഞ്ഞിട്ടുളള്ഭൂമി ഒരു പൊതുക്കാര്യത്തിന് അതായത് എറണാകുളം ആലപ്പുഴ 

ബാഡ്ഗേജ് റയിൽപ്പാത നിർമ്മിക്കുന്നതിന് ആവശ്യമുണ്ടെന്ന് സംസ്ഥാന 
സർക്കാരിന് ബോധ്യപ്പെട്ടിട്ടുളളതും ആകുന്നു . 

പസ്തുത ആവശ്യം നിറവേറ്റുന്നതിന് ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ് ഈ 
( പഖ്യാപനം. 


By order of the Governor. 
P.SANKARAN NAIR, 
Additional Secretary . 


PRINTED AND PUBLISHED BY THE S. G. P. AT THE GOVERNMENT PRESS, 

TRIVANDRUM , 1981 
33 /2640 / S . 


